| Reg . No. രജി. നമ്പർ 
KL/ TV ( N ) /12/ 2009 -2011 


Government of Kerala 
കേരള സർക്കാർ 

| 2011 


सत्यमेव जयते 


GOVERNS 


- 
കര 


രള സർക 


ർക്കാർ 


WMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LVI 


THIRUVANANTHAPURAM , TUESDAY 


No . 


12th July 2011 
2011 ജൂലൈ 12 
21st Ashadha 1933 
1933 ആഷാഢം 21 


| 28 


വാല്യം 56 


തിരുവനന്തപുരം, ചൊവ 


നമ്പർ 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


ആലപ്പുഴഅനന്തനാരായണപുരംതുറവൂർ തിരുമല ദേവസ്വം 


പരസ്യം 


നമ്പർ 106 / 2011. 


2011 ജൂ 


ൺ 


15. 


- ആലപ്പുഴ അനന്ത നാരായണ പുരം തുറവൂർ തിരുമല 
ദേവസ്വം മേൽ വിചാര കമ്മിറ്റിയിലേക്ക് 22 - 5 - 2011 - ൽ നടന്ന 
തെരഞ്ഞെടുപ്പിൽ ( 1) ആലപ്പുഴ അ ന ന്ത നാ രാ യ ണ പുരം 
നന്ദനം ശ്രീ . വി . കൃഷ്ണ കു മാർ മല്ലൻ ( 2 ) ആലപ്പുഴ 
അ ന ന്ത നാ രാ യ ണ പ രം സരസ്വതി നിവാ സിൽ 
ശ്രീ . ജി. സഞ്ജീവ് ഭട്ട് ( 3) തുറവൂർ തുരുമലഭാഗം പി . ഒ . 
ആലുങ്കൽ ശ്രീ . എസ്. രാജ്കുമാർ ( 4) ചേർത്തല രേവതി 
നിവാസിൽ ശ്രീ . ജെ . രാധാകൃഷ്ണ നായ്ക്ക് ( 5 ) പറവൂർ 
വരാപ്പുഴ വലിയ വീട്ടിൽ ശ്രീ . വി . എൻ. ഉമേഷ് , 
( 6) കോട്ടയം താഴത്തങ്ങാടിയിൽ ശ്രീനിവാസിൽ അഡ്വക്കേറ്റ് 
ശ്രീനി വാസ് വി . ഐ (7 ) കൊല്ലം, തിരു വ ന ന്ത പു രം , 
തിരു വല്ലം പി. ഒ., കവിതയിൽ ശ്രീ. ആർ. രംഗ നായ്ക്ക് 
(8) കായംകുളം പയിറ്റേ മേക്കതിൽ ശ്രീ . എ . വിഠളഷേണായി 
( 9 ) പുറ ക്കാട് അ മ്പ ല പ്പുഴ തോട്ടു ങ്കര മാ ത്തിൽ 
ശ്രീ . എസ്. ശ്രീനി വാസ നായ് ക്ക ൻ എന്നീ 9 പേർ 
അ ഷ് ഗാ മ ങ്ങ ളിൽ നിന്നും കമ്മിറ്റി മെമ്പ റൻ മാ രായി 
തെരഞ്ഞെടുക്കപ്പെടുകയും കമ്മിറ്റി മെമ്പർമാർ 25 - 5- 2011- ൽ 
ചേർത്തല ഗ്രാമ മെമ്പർ ശ്രീ . ജെ . രാധാകൃഷ്ണ നായ്ക് 


അവർകളെ കമ്മിറ്റി പ്രസിഡന്റായും കൊല്ലം ഗ്രാമമെമ്പർ 

ശീ . ആർ. രംഗനായ് ് അ വർകളെ കമ്മിറ്റി വൈസ് 
(പ്രസിഡന്റായും തെരഞ്ഞെടുക്കുകയും 29- 5- 2011 - ൽ തന്നെ 
ചട്ട പ്രകാരം മുൻ പ്രസിഡന്റ് ശ്രീ . എസ്. രാജ് കുമാർ 
അവർകൾ ചാർജ് ഏൽപ്പിക്കുകയും പുതിയ പ്രസിഡന്റ് 
ശ്രീ . ജെ . രാധാകൃഷ്ണ നായ്ക്ക് അവർകൾ പ്രസിഡന്റ് 
ചാർജ് ഏറ്റുവാങ്ങുകയും ചെയ്തിരിക്കുന്ന വിവരം ബഹുമാ 
നപ്പെട്ട ആലപ്പുഴ ജില്ലാ കോടതിയിൽ 1958 - ൽ ഒ.എസ്. 8 -ാം 
നമ്പരിലെ വിധിയാൽ ഭേദഗതി ചെയ്യപ്പെട്ട ബഹുമാനപ്പെട്ട 
- തിരു വിതാംകൂർ ഹൈകോർട്ടിൽ 1073 - ൽ 245 - ഉം 255 - ഉം 
നമ്പർ വിധിയിലെ സ്കീം " ക്യൂ വകുപ്പനുസരിച്ച് പ്രസിദ്ധം 
ചെയ്തിരിക്കുന്നു. 


തിരുമല ദേവസ്വം കമ്മിറ്റി, 
-- എ . എൻ. പുരം, ആലപ്പുഴ. 


( ഒപ്പ്) 
പ്രസിഡന്റ്. 


